Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . mal. MMIO 
KL/ TV (N )/ 12 /2009 - 2011 


OMOS 


MOD 


VGOVERIZATION 


VEDALA 


VMENT OF 
न्य अपर 


190 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd August 2010 

2010 Broonzy 3 
12th Sravana 1932 
1932 Loomo 12 


beijo 55 


നമ്പർ 


PART III 


Forest Department 


OFFICE OF THE CUSTODIAN ( ECOLOGICALLY FRAGILE LANDS) AND CHIEF 

CONSERVATOR OF FORESTS (WILD LIFE ), THIRUVANANTHAPURAM 


ERRATUM NOTIFICATION 


No. EFL . 10 -2366 /2010 . 


17th July 2010 . 


It is hereby notified for the information of the public that the error crept in Column Nos. 7 to 10 and 13 
detailed under Sl. No. 52 in the notification No. C6 - 21437 /2000 dated 21- 4 - 2001 and published in Kerala Gazette No. 20 , 
Volume 46 dated 15 -5 - 2001 are corrected as shown in the schedule below : 


Range 


Locality 


Village 


Sl. District Taluk 
No . 


Forest 
Division 


Sy. No. 
with sub 
division 

(8) 


North 


Extent in 
Hectares 
(approx .) 

(9) 


Boundaries 
East South West 


(1) 


(2) 


(3) 


(4) 


(10) 


( 11) 


(12) 


13 


Palakkad 


Ottappalam 


Palakkad 


Ottappalam 


Chirattymala 


Ambalapara-II 


87/2,6 


1.5380 


Privateland 


VestedForest 


Privateland 


VestedForest& 

PrivateLand 


3rd AUG. 2010] 


FOREST DEPARTMENT 


390 


Explanatory Note 
( This does not form part of the notification , but is intended to indicate the general purpose ). 
The land as per the schedule attached was originally notified under Section 3 (3) of the Kerala Forest ( Vesting and 
Management of Ecologically Fragile Lands ) Ordinance 16 / 2001 vide Notification No. C6 - 21437 /2000 dated 21 -4 - 2001 and 
published in Kerala Gazette No . 20 , Volume 46 dated 15 -5 - 2001 as Sl. No. 52. In that notification , Village, Sy. No. with Sub 
Division , Extent, Northern and Western boundaries were shown erroneously. Where as the correct Village , the Sy. No. with 
Sub Division , Extent, Northern and Western boundaries are shown in the schedule above . The erratum notification is 
published with the intention to achieve the above objective . 

( Sd.) 

Custodian (Ecologically Fragile Lands) and 
Thiruvananthapuram . 

Chief Conservator of Forests (Development). 


തെൻമല ഡിവിഷൻ 
ദർഘാസ് പരസ്യം 


ഉടമ്പടി അടക്കം ചെയ്തിട്ടി ല്ലാ ത്തതും ആവ ശ്യ മായ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കു 
ന്ന താ ണ് . നിരതദ വ്യം ത ന്മ ല ഡി വി ഷ ണൽ 
ഫോറസ്റ്റാഫീസറുടെ പേരിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും 
ലഭിക്കുന്ന ഡിമാന്റ് ഡാറ്റായി ഹാജ രാ ക്കേ ണ്ടതാണ്. 
അടങ്കൽ തുകയുടെ 25 ( ഇരുപത്തിയഞ്ച് ശതമാനമോ അതിൽ 
കുറച്ചോ ദർഘാസുകൾ നൽകുന്ന കരാറുകാരൻ തത്തുല്യ 
തുകയ്ക്കുളള പെർഫോമൻസ് ഗ്യാരന്റി സമർപ്പിക്കേണ്ടതാണ്. 
കേരള പൊതു മ രാ മത്ത് വകു പ്പിൽ നില വിലുളള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 

( ഒപ്പ്) 
തെന്മല. 

ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ. 


MALAYATTOOR DIVISION 


നമ്പർ ഡി . 2165 / 2003. 

2010 ജൂ ലൈ 26. 
കേരള ഗവർണ്ണർക്കു വേണ്ടി തെന്മല ഡിവി ഷ ണൽ 
ഫോറസ്റ്റാഫീസർ താഴെപ്പറയുന്ന ജോലി ചെയ്യു ന്ന തിന് 
പി. ഡബ്ല . ഡി . യിലെ നിശ്ചിത യോഗ്യതയുള്ള കരാറു 
കാ രിൽ നിന്നും ജോലിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 26 -8 - 2010 
മുതൽ 30 -8 - 2010 പകൽ 1 മണി വരെ തെന്മല ഡിവിഷണൽ 

ഫോറസ്റ്റാഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. അന്നേ ദിവസം 
പകൽ 3.30 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും 4.30 
മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തെന്മല 
ഡിവി ഷ ണൽ ഫോറസ്റ്റാഫീ സറോ അ ദ്ദേ ഹം ചുമ ത ല 
പ്പെടു ത്തുന്ന മറ്റു ദ്യോഗസ്ഥനോ ദർഘാസുകൾ തുറന്നു 
പരിശോധിക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ അന്നേ 
ദിവസം പൊതു അവധിയായി വരികയാണെങ്കിൽ അടുത്ത 
പ്രവൃത്തി ദിവസം അതേ സമയത്ത് ദർഘാസുകൾ സ്വീകരി 
ക്കുകയും തുറന്നു പരിശോധിക്കുന്നതുമാണ്. 
കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

രൂപ് 
1 1/2010-11- ആര്യങ്കാവ് റോസ്മല റോഡിൽ 

കോശി ത്തേരി ഭാഗത്ത് 220 മീറ്റർ നീളത്തിൽ 

റോഡിന്റെ പുനരുദ്ധാരണം രൂപ 5, 97, 000 14,950 
2 2 / 2010 - 1 - ടി ചെറിയപുന്നത്തേരി ഭാഗത്ത് 
- 170 മീറ്റർ ടി - രൂപ 4,62, 000 

11, 550 
3 3 / 2010 - 1 - - ടി ചാരുപാറ ഭാഗത്ത് 
80 മീറ്റർ ടി - രൂപ 2 ,18,000 

5 ,450 
4 4/ 2010 - 1 - ടി വട്ടപ്പാറ ഭാഗത്ത് 
- 50 മീറ്റർ ടി - രൂപ 1,36,000 

3 ,400 


TENDER /AUCTION NOTICE 
- No. C2 -1927/ 2010 . 

21st July 2010 . 


It is hereby notified for the general information of the 
public that teak logs and poles collected from the Teak 
Plantation of this Division in silvicultural thinning will be 
sold in Tender/Auction sale subject to detailed Tender/ 
Auction sale conditions published in Kerala Gazette 
No. 50 dated 22 - 12 - 2009 in Part III on Pages 669 to 675 
(Forest Sheet ) by Chief Conservator of Forests 
( Protection ), Thiruvananthapuram vide notification No. Pro 
5 -6835 /2009 dated 2 - 12 -2009 and other rules in force as per 
the schedule furnished below . Tender forms will be 
available in Divisional Forest Office, Malayattoor and 
Range Office , Kalady on payment of Rs. 200 plus VAT 
and Cess and tender will be accepted on the date of 
tender /auction sale upto 9 a . m . at Range Office . Tenders 
received after the stipulated date and time will not be 
entertained . If the date fixed for Tender/ Auction happens 
to be a public holiday, harthal or strike, the auction sale 
will be held on next working day at the scheduled time 
and place. Tender will be opened immediately after auction 
sale and further action will be taken as per sale conditions . 
The intending bidders should satisfy themselves about the 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
1,200 + വാറ്റ്, ക്രമനമ്പർ 2- ന് രൂപ 1,000 + വാറ്റ്, ക്രമനമ്പർ 
3- ന് രൂപ 500 + വാറ്റ്, ക്രമനമ്പർ 4- ന് രൂപ 400 + വാറ്റ്. 

ജോലി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാ സു കൾ കൈമാറ്റം ചെയ്യാൻ പാടു ള ള ക ല്ല . 
ദർഘാസുകളോടൊപ്പം 50 രൂപ മുദ്രപത്രത്തിൽ പ്രാഥമിക 


3rd AUG. 2010] 


FOREST DEPARTMENT 


391 


EMD _ Rs. 20,000 


Date and time of auction - -15- 9 - 2010 at 10 a. m . 
Place of auction - Pandupara Dumping Depot. 


If the materials could not be sold fully, the remaining 
materials shall be sold in auction on the date at the 
dumping depot shown below . 

Range - Kalady 


Name of Plantation - 1963 Teak Plantation , 
Pandupara . 


quality and quantity of the thinned materials put up for 
Tender/Auction sale and no complaints will be entertained 
later on regarding the same. Further details of Tender/ 
Auction sale will be available from the Range Office , 
Kalady. Quantity notified is only approximate. Teak logs 
and poles taken to stock upto a day before the auction 
will also be included in the auction sale. If there is no 
bid or part bid in first date of auction proposed , the 
undisposed materials will be put up for sale in subsequent 
date as shown in the schedule at the same time and place . 
The auctioning officer is empowered to conduct auction 
completely of partly and postponement of auction without 
assigning any reason thereof. The successful bidder/ 
tenderer should remit full bid amount soon after the 
auction if the bid amount is less than Rs . 20 ,000 (Rupees 
Twenty Thousand). If the bid amount is more than Rs. 
20 ,000 (Rupees Twenty Thousand ), 35 % of the bid amount 
should be remitted at the date of auction itself subject to 
a minimum amount of Rs . 20 , 000 (Rupees Twenty 
Thousand ) and maximum of Rs. 1 ,00,000 (Rupees One 
Lakh ) by cash or DD drawn on a Nationalized Bank . If the 
35 % of the bid amount exceeding Rs. 1,00 ,000 (One Lakh ) 
balance amount exceeding One Lakh should be remitted 
within seven working days from the date of auction 
excluding the date of auction in the chalan issued by the 
Range Officer. Valid post offers if any received will also be 
entertained as per rules in force . 


Date and time of auction — 23 -9 - 2010 , 10 a . m . 


The Tender/ Auction sale notification will also be 
available in the website of the Forest Department ie . 
www.keralaforest.org . 


IEDULE 


Range 


Name of 
Plantation 


Species, Class and 
approximate quantity 


മലയാറ്റൂർ ഡിവിഷനിലെ താഴെ പട്ടികയിൽ വിവരിക്കുന്ന 
തേക്ക് തോട്ടത്തിൽ നിന്നും സിൽവികൾച്ചറൽ തിന്നിംഗ്വഴി 
ശേഖരിച്ച തേക്ക് തടികൾ കഴകൾ താഴെ സൂചിപ്പിച്ചിരിക്കുന്ന 
തീയതിയിലും സമയത്തും സ്ഥലത്തും മലയാറ്റൂർ ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റൊരു 
ഉദ്യോഗസ്ഥനോ22 - 12 - 2009 - ലെ 50 -ാം നമ്പർ കേരള ഗസറ്റ് 
പാർട്ട് III - ലെ 669 മുതൽ 675 വരെയുള്ള ഫോറസ്റ്റ് 
പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( പാട്ടക്ഷൻ) 
2 -12 -2009- ലെ പാ . 5.6835 / 2009 നമ്പർ പ്രകാരം ആധികാരിക 
മായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല 
വ്യവ സ്ഥ കൾക്കും അതത് സമയത്ത് നില വിലുള്ള മറ്റ് 
വ്യവസ്ഥകൾക്കും വിധേയമായി ദർഘാസ്/ ലേല അടിസ്ഥാന 
ത്തിൽ വില്പന നടത്തുന്നതാണ്. ലേലത്തീയതികളിൽ രാവിലെ 
- 9 മണിവരെ സീൽ ചെയ്ത ദർ ഘാ സു കൾ കാലടി 
റെയിഞ്ചാഫീസിൽ സ്വീകരിക്കുന്നതാണ്. 200 രൂപ വിലയും 
മൂല്യ വർദ്ധിത നികുതിയും സെസ്സും ഈടാക്കി ദർഘാസ് 

ഫോറ ങ്ങൾ ഡിവി ഷ ണൽ ഫോറസ്റ്റാ ഫീസിൽ നിന്നും 
ബന്ധ പ്പെട്ട റെയിഞ്ചാ ഫീസിൽ നിന്നും നൽകു ന്ന താ ണ് . 
നിശ്ചിത സമ യ ത്തിന് ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . ലേലദിവസം ഹർത്താലോ പണിമുടക്കോ 
പൊതു ഒഴിവുദിവസമോ ആയി വന്നാൽ പ്രസ്തുത ലേലം 
അടുത്ത പ്രവൃത്തി ദിവസം മേൽ പസ് താ വി ക്ക പ്പെട്ട 
സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാ 
ലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേല നിബന്ധനകൾ 
പ്രകാരമുള്ള അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 
ദർഘാസ്/ ലേല വില്പനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 
ദർഘാസ് സമർപ്പിക്കുന്നതിന് മുമ്പ് വില്പനയ്ക്ക് വച്ചിട്ടുള്ള 
ഉൽപ്പന്നങ്ങളുടെ ഗുണ നിലവാരവും അളവുകളും മറ്റ് വിശദ 
വിവരങ്ങളും ലേലം/ ദർഘാസിന് മുമ്പ് നേരിൽ കണ്ട് ബോധ്യ 
പ്പെട്ടിരിക്കേണ്ടതും ലേലത്തിനുശേഷം ഈ വക കാര്യങ്ങളെ 
ക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ലാത്തതു 
മാ കു ന്നു . ദർഘാസ്/ ലേലത്തെ സംബ ന്ധിച്ച് കൂടു തൽ 
വിവരങ്ങൾ ബന്ധപ്പെട്ട റെയിഞ്ചാഫീസറിൽ നിന്നും അറിയാവു 
ന്നതാണ്. പട്ടികയിൽ ചേർത്തിട്ടുള്ളത് ഉദ്ദേശം അളവുകളാണ്. 
ലേലത്തിന് മുൻദി വസം വരെ സ്റ്റോക്കിൽ വച്ചിരിക്കുന്ന 
തടികൾ കഴകൾ ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 
ലേലത്തിൽ വച്ചിരിക്കുന്ന തടികൾ കഴകൾ മുഴുവനായോ 


Kalady 


1963 TP, 
Pandupara 
Teak Plantation , 
Kannimangalam 
Forest Station 


- 


Teak Logs 
TL - IIC - 11.055M 

(46 Nos.) 
TL - IVC _ 1. 49OM 

(12 Nos .) 
SL - IC 0.140M 

- (2 Nos.) 
BS - 3.656M 

( 51 Nos.) 

16.341M 
FW _ 12 .50 MT 

Teak Poles 
TP IC — 166 Nos. 
TP IC 314 , 
TP III _ 341 ,, 
TP IV _ 174 , 


995 ,, 


3rd AUG. 2010]) 


FOREST DEPARTMENT 


392 


- നിരതദ്രവ്യം - രൂപ 20,000. 
ലേലത്തീയതിയും സമയവും 15- 9 - 2010 രാവിലെ 10 മണി. 
ലേലസ്ഥലം - പാണ്ടുപാറ ഡമ്പിംഗ് ഡിപ്പോ. 
എന്തെങ്കിലും കാര ണ വശാൽ ലേലം ഭാഗികമായോ 
മുഴുവനായോ നടക്കാതെ വന്നാൽ ശേഷിക്കുന്നഉൽപ്പന്നങ്ങളും 
പുതിയവയുണ്ടെങ്കിൽ ആയതും ചേർത്ത് ടി തോട്ടത്തിന് താഴെ 
പറയുന്ന തീയതിയിൽ ടി ഡമ്പിംഗ് ഡിപ്പോയിൽ വച്ച് വീണ്ടും 
ലേലം നടത്തുന്നതായിരിക്കും. 
റെയിഞ്ച്- കാലടി. 
തോട്ടത്തിന്റെ പേര് - 1963 തേക്ക് തോട്ടം, പാണ്ടുപാറ. 
ലേല തീയതിയും സമയവും - 23 - 9- 2010 രാവിലെ 10 മണി. 


ഭാഗികമായോ ലേലം നടക്കാതെ വന്നാൽ പട്ടിക യിൽ 
കാണിച്ചി രി ക്കുന്ന മറ്റു തീയ തിയിൽ അതേ സ്ഥലത്തും 
സമയത്തും വച്ച് ലേലം നടത്തുന്നതായിരിക്കും. വില്പനയ്ക്ക് 
വച്ചിരിക്കുന്ന തടികളുടെ/ കഴകളുടെ ലേലം മുഴുവനായോ 
ഭാഗികമായോ നട ത്തുന്നതിനും ലേലം മറ്റ് കാരണങ്ങൾ 
കാണിക്കാതെ മാറ്റിവയ്ക്കുന്നതിനും ലേലം നടത്തുന്ന ഉദ്യോ 
ഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. നിയമാനുസൃതമായ 
പോസ്റ്റ് ഓഫറുകൾ വല്ലതുമുണ്ടെങ്കിൽ ആയത് ദർഘാസ്/ 
ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന പൊതു ലേലവ്യവസ്ഥ 
ക ളിൽ പറ ഞ്ഞി രി ക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി 
സ്വീകരിക്കുന്നതാണ്. വിജയിയായ ദർഘാസുകാരൻ ലേലക്കാരൻ 
ലേലം കഴി ഞ്ഞാ ലുടനെ ലേലംകൊണ്ട് ഉല് പ ന ത്തിന്റെ 
മൊത്തം വില 20 ,000 ( ഇരുപതിനായിരം) രൂപയിൽ കുറവാണ 
ങ്കിൽ മുഴുവൻ തുകയും ലേലദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. 

ലേം കൊണ്ട് ഉല്പന്നത്തിന്റെ വില 20, 000 രൂപ യിൽ 
കൂടു ത ലാ ണ ങ്കിൽ മൊത്തം ലേല ത്തു ക യു ടെ 35 % 
( മു പ്പ ത്തി യഞ്ച് ശത മാ നം ) വില കുറഞ്ഞത് 2 0 , 000 
( ഇരുപതിനായിരം) രൂപയും കൂടിയത് 1,00, 000 ( ഒരു ലക്ഷം) 
രൂപയും എന്ന കണക്കിൽ രൊക്കം പണമായോ ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിലെ ഡിമാന്റ് ഡ്രാഫ്റ്റായോ ലേലദിവസം 
തന്നെ ഒടുക്കേണ്ടതാണ്. മേൽ സൂചിപ്പിച്ച 35 % (മുപ്പത്തിയഞ്ച് 
ശതമാനം) വരുന്ന വില 1,00 ,000 ( ഒരു ലക്ഷം) രൂപയിൽ 
കൂടുതലായി വരുകയാണെങ്കിൽ ലേലദിവസം അടച്ച 1,00,000 
( ഒരു ലക്ഷം) രൂപ കിഴിച്ച് ബാക്കി വരുന്ന തുക ലേലദി 
വസം കഴിഞ്ഞുള്ള ഏഴ് പ്രവൃത്തി ദിവസത്തിനകം റെയിഞ്ചാ 
ഫീസർ നിർദ്ദേശിക്കുന്ന ട്രഷറിയിൽ അടച്ച് ചെലാൻ രസീത് 
ഹാജരാക്കേണ്ടതാണ്. ദർഘാസ്/ ലേല പരസ്യം വനം വകു 
പ്പിന്റെ www. keralaforest. org എന്ന വെബ്സൈറ്റിൽ നിന്നും 
ലഭ്യമാണ്. 


Divisional Forest Office, 
Malayattoor. 


( Sd.) 
Divisional Forest Officer. 
(For and on behalf of the 
Governor of Kerala) 


VAZHACHAL DIVISION , CHALAKUDY 


TENDER NOTICE 


| No, D - 2941/ 2010 . 


21st July 2010. 


Competitive tenders in sealed covers superscribing 
the name of the works are invited by the undersigned for 
and on behalf of the Governor of Kerala from registered 
contractors in Public Works Department. 


പട്ടിക 


റെയിഞ്ച് 


Sl. 


EMD 


തോട്ടത്തിന്റെ 

പേര് 


ഉൽപ്പന്നങ്ങളുടെ 
ഇനവും തരവും 


No. 


- Rs. 


Name of Work with 

P. A . C . 
Construction of Type -2 duplex staff 
quarters building at Vachumaram in 
Kollathirumedu range - 2010 - 2011 
Rs. 21 ,70 ,000 


കാലടി 


54,250 


2 


1963 തേക്ക് 

തേക്ക്തടി 
തോട്ടം 

- TL -IC - 11 .055M 
പാണ്ടുപാറ - (46 എണ്ണം) 
കണ്ണിമംഗലം TL - IVC — 1.490M 
ഫോറസ്റ്റ് സ്റ്റേഷൻ (12 എണ്ണം) 

TL -IIC 0.140M 
- ( 2 എണ്ണം) 
BS - 3. 65M 
(51 എണ്ണം) 

16,341M 
FW _ 12.50 MT 


Construction of Type- 1 duplex staff 
quarters building at Malakkapara in 
Sholayar range- 2010 -2011 - Rs. 12,50,000 31,250 
Reconstruction of culvert No. 1 at 
Pokalappara -Karadippara road in Vazhachal 
Range-2010 -2011 - Rs. 4,30,000 

10,750 
Reconstruction of culvert No. 2 at 
Pokalappara -Karadippara road in Vazhachal 
Range- 2010- 2011 - Rs. 2,28 ,000 

5,700 
Paving of Vazhachal IB front yard at 
Vazhachal in Charpa Range - 2010 -2011 
Rs. 1 ,94, 000 


തേക്ക്കഴ 
TP IC - 166 എണ്ണം 
TP IIC - 314 ,, 
TP III _ 341 ,, 
TP IV _ 174 , 

- 995 , 


4, 850 


6 


Construction of G I pipe hand rails 
near Athirappilly water falls in Charpa 
Range- 2010-2011 - Rs. 1 ,75,000 


4,400 


3rd AUG. 2010] 


FOREST DEPARTMENT 


393 


(1) 


(2 ) 


| Cost of tender form - Rs. 3 , 300 + 4 % VAT for Sl. No . 
1 , Rs. 1 , 900 + 4 % VAT for Sl. No . 2 , Rs. 900 + 4 % VAT 
for Sl. No, 3 , Rs. 500 + 4 % VAT for Sl. No. 4, Rs. 400 + 
4 % VAT for Sl. Nos. 5 and 6 . 


4 ,850 


Last date and time of sale of tender form 
31- 8- 2010 , 1 p. m . 


5 ചാർപ്പ റെയിഞ്ചിലെ വാഴച്ചാൽ ഐ . ബി.യുടെ 
മുൻഭാഗത്തെ മുറ്റം പേവിങ്ങ് ചെയ്യൽ 2010 - 11 
രൂപ 1,94,000 
ചാർപ്പ റെയിഞ്ചിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ട 
ത്തിന് സമീപം ജി. ഐ . പൈപ്പ് ഹാന്റ് 
റെയിൽ നിർമ്മാണം - 2010 -1 
രൂപ 1,75,000 


4 , 400 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- ന് രൂപ 
3,300 + 4 % വാറ്റ്, കമനമ്പർ 2 - ന് രൂപ 1, 900 + 4 % വാറ്റ്, 
കമനമ്പർ 3 - ന് രൂപ 900 + 4 % വാറ്റ്, ക്രമനമ്പർ 4 - ന് രൂപ 
500 + 4 % വാറ്റ്, ക്രമനമ്പർ 5- നും 6- നും രൂപ 400 + 4 % വാറ്റ്. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധിക്രമനമ്പർ 1- ന് 180 
ദിവസം, ക്രമനമ്പർ 2 - ന് 120 ദിവസം, മറ്റുള്ളവയ്ക്ക് 90 ദിവസം. 


| Last date and time of receipt of tenders - 31 - 8 -2010 , 
3 p . m . 

- Date and time of opening of tender - 31 - 8 -2010 , 
3.30 p. m . 

Next date of tender - 30-9- 2010 , 14-10 -2010. 

Period of completion 180 days for Sl. No.1 , 120 
days for Sl. No. 2 and 90 days for others. 
- Class of Registration -- A , B for Sl. No.1, A , B , C 
for Sl. Nos. 2 , 3 and A , B , C , D for Sl. Nos. 4 , 5 and 6 . 

All rules regarding tenders in Public Works 
Department and Forest Department will be applicable to 
this tender also . Further details can be had from the 
Office of the Divisional Forest Officer , Vazhachal Division , 
Chalakudy P. 0 ., Pin- 680 307, Telephone No. 0480 -2701713, 
email-dfo - vazhachal @ forest .kerala .gov.in . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, വാഴച്ചാൽ താഴെ വിവരിക്കുന്ന പ്രവർത്തികൾക്ക് 
കേരള പൊതുമരാമത്തു വകുപ്പിലെ അംഗീകൃതകരാറുകാരിൽ 
നിന്നും മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ 
പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ താഴെ 
പറയുന്ന തീയതിയും സമയത്തിനും കിട്ടത്തക്ക വിധം 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
- രൂപ് 


കരാറുകാരന്റെ ക്ലാസ്- കമനമ്പർ 1 - ന് എ , ബി, 
ക്രമനമ്പർ 2 - നും 3 - നും എ , ബി , സി , കമനമ്പർ 4, 5, 6 
ഇവയ്ക്ക് എ , ബി, സി, ഡി. 

- ദർഘാസുകൾ 2010 ആഗസ്റ്റ് മാസം 31- ന് വൈകുന്നേരം 3 
മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3 .30 - ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 2010 ആഗസ്റ്റ് മാസം 
31- ന് ഏതെങ്കിലും കാരണവശാൽ ടി ജോലിയുടെഏതെങ്കിലും 
ജോലിയുടെ ദർഘാസ് നടക്കാതിരിക്കുകയാണെങ്കിൽ ടി 
ജോലികളുടെ ജോലിയുടെദർഘാസ്വീണ്ടും 2010 സെപ്റ്റംബർ 
30 - ന് വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോഅദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 2010 സെപ്റ്റംബർ 
30- ന് ഏതെങ്കിലും കാരണവശാൽ ടി ജോലികളുടെഏതെങ്കിലും 
ജോലിയുടെ ദർഘാസ് നടക്കാതിരിക്കുകയാണെങ്കിൽ ടി 
ജോലികളുടെ ജോലിയുടെദർഘാസ് വീണ്ടും 2010 ഒക്ടോബർ 
14 - ന് വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 3. 30 - ന് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. 

ദർഘാസ് സമർപ്പിക്കേണ്ട ദിവസം ഒരു പൊതുഒഴിവ്/ 
ഹർത്താൽ ദിവസമായി വരികയാണെങ്കിൽ തൊട്ടടുത്ത 
( പ്രവൃത്തി ദിവസം ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന 
ദിവസമായി കണക്കാക്കുന്നതാണ്. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദ വിവരങ്ങളും 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, വാഴച്ചാലിന്റെ 
ചാലക്കുടിയിലുള്ള ഓഫീസിൽ നിന്നും ദർഘാസ് 
സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് രണ്ടു ദിവസം മുമ്പു 
മുതൽ ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന ദിവസം ഉച്ചയ്ക്ക് 
1 മണിവരെ പ്രവൃത്തി ദിവസങ്ങളിൽ ദർഘാസ് ഫോറത്തിന്റെ 
വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്ന 
തുക യാതൊരു കാരണവശാലും തിരികെ കൊടുക്കുന്നതല്ല . 


- ( 2 ) 


54, 250 


31,250 


1 കൊല്ലത്തിരുമേട് റെയിഞ്ചിൽ വാച്ചുമരത്ത് 

ടൈപ്പ്-2 ഡ്യൂപ്ലക്സ് സ്റ്റാഫ് ക്വാർട്ടേഴ് 
കെട്ടിടത്തിന്റെ നിർമ്മാണം - 2010 - 11 
രൂപ് 21,70,000 
ഷോളയാർ റെയിഞ്ചിൽ മലക്കപ്പാറയിൽ 
ടൈപ്പ്-1 ഡ്യൂപ്ലക്സ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് 
കെട്ടിടത്തിന്റെ നിർമ്മാണം - 2010 -11 
രൂപ 12,50,000 
വാഴച്ചാൽ റെയിഞ്ചിൽ പൊകലപ്പാറ 
കരടിപ്പാറ റോഡിൽ 1 -ാം നമ്പർ 
കൾവർട്ടിന്റെ പുനർ നിർമ്മാണം - 2010 - 11 
രൂപ 4,30,000 
വാഴച്ചാൽ റെയിഞ്ചിൽ പൊകലപ്പാറ 
കരടിപ്പാറ റോഡിൽ 2 -ാം നമ്പർ 
കൾവർട്ടിന്റെ പുനർ നിർമ്മാണം - 2010 - 11 
രൂപ 2,28, 000 


10 ,750 


5,700 


3rd AUG. 2010] 


FOREST DEPARTMENT 


394 


ദർഘാസ് പ്രമാണങ്ങൾ കേരള പൊതുമരാമത്തുവകുപ്പിൽ കൊണ്ട് വർക്കിംഗ് പ്ലാൻ ഓഫീസറോ അദ്ദേഹം അധികാര 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാർക്ക് മാത്രം 

- പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഈ ഓഫീസിൽ വച്ച് 
ലഭിക്കുന്നതും പ്രമാണങ്ങൾ അന്യോന്യം കൈമാറാൻ 

പ്രസ്തുത വാഹനം ലേലം ചെയ്യുന്നതുമായിരിക്കും. ലേല 

ത്തിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ/ 
പാടില്ലാത്തതുമാകുന്നു . ആദായ നികുതി കുടിശ്ശിക 

ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ 
വരുത്തിയവരുടെ ദർഘാസുകൾ യാതൊരു കാരണവശാലും 

പേരിൽ ലേലം ഉറപ്പിക്കുന്നതുമായിരിക്കും. ഏതെങ്കിലും 
സ്വീകരിക്കുന്നതല്ല . 

കാരണവശാൽ ദർഘാസ്/ ലേലം പ്രസ്തുത ദിവസം നടക്കാതെ 
വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ പേരിൽ 

വന്നാൽ അതിനടുത്ത പ്രവൃത്തി ദിവസത്തിൽ പ്രസ്തുത 
പണയപ്പെടുത്തിയതും ദേശീയ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ 

സ്ഥലത്തും സമയത്തും ലേലം നടക്കുന്നതാണ്. 
നിന്നും ലഭിക്കുന്നതുമായ നിശ്ചിത തുകയ്ക്കുള്ള ഡിമാന്റ് 

ദർഘാസ്/ ലേലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ 

ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. ലേല നിബന്ധനകൾ 
ഡാഫ് റ്റ് നിരതദിവ്യമായി ദർഘാസിനോടൊപ്പം 

നിലവിൽ വകുപ്പുതല നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. 
സമർപ്പിക്കേണ്ടതാണ്. പരസ്യത്തിൽ ഏകദേശ അടങ്കൽ 

വാഹന ഇനവും രജി. നമ്പരും മഹീന്ദ്ര ജീപ്പ്, KL8- D -623. 
തുകയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദർഘാസ് സമയത്ത് 

നിരതദ്രവ്യം - രൂപ 5,000 . 
അടങ്കൽ തുകയിൽ വ്യത്യാസം വരാവുന്നതാണ്. 

ദർ ഘാസ് ഫോറ ത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 
-- ദർഘാസ് സ്വീകരിച്ചശേഷം പ്രവർത്തി ലഭിച്ച കരാറുകാരൻ വാഹനം ഇപ്പോൾ കിടക്കുന്ന സ്ഥലം ആരണ്യ ഭവൻ 
കരാർ വയ്ക്കാതെ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഈ 

കോംപ്ലക്സ്, ഒലവക്കോട്. 
കാരണംകൊണ്ട് പ്രസ്തുത പ്രവർത്തി വേറെ കരാറുകാരെ 

ലേല നിബന്ധനകൾ 
ഏൽപ്പിക്കേണ്ടിവന്നാൽ തന്മൂലം സർക്കാരിനുണ്ടാകുന്ന എല്ലാ 
കഷ്ടനഷ്ടങ്ങളും ആദ്യ കരാറുകാരനിൽ നിന്നും 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വാഹനം 

- ആഫീസ് സമയങ്ങളിൽ റെയിഞ്ചാഫീസറുടെ അനുമതി 
ഈടാക്കുന്നതിന് 50 രൂപ മുദ്രപത്രത്തിൽ ഒരു സമ്മതപത്രം 

യോടെ പരിശോധിക്കാവുന്നതാണ്. ലേലം ഉറപ്പിച്ചശേഷം 
എഴുതി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

വാഹനത്തെ സംബന്ധിക്കുന്ന യാതൊരു പരാതിയും 
കേരള പൊതുമരാമത്തു വകുപ്പിലും കേരള വനം സ്വീകരിക്കുന്നതല്ല . 
വകുപ്പിലും നിലവിലുള്ള ദർഘാസ് സംബന്ധിച്ച് എല്ലാ 

2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്ന 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. തിന് ബന്ധപ്പെട്ട വില്ലേജാഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് 
കൂടുതൽ വിവരങ്ങൾ ഓഫീസ് സമയത്ത് ഈ ഓഫീസിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ നൽകിയ തിരിച്ചറിയൽ 
നിന്നും അറിയാവുന്നതാണ്. ഫോൺ നമ്പർ 0480 -2701713, കാർഡ് പകർപ്പ് ഒറിജിനൽ സഹിതം അപേക്ഷിക്കേണ്ട 
ഇ - മെയിൽ - dfo - vazhachal @ forest.kerala. gov.in . 

താണ്. 

3. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
Office of the 

സ്വീകരിക്കുന്നതല്ല. 
Divisional Forest Officer, 

കൂടുതൽതുകക്കുള്ളദർഘാസുകൾ മേലധികാരത്തിലേക്ക് 
Vazhachal Division , 

(Sd.) 

അംഗീകാരത്തിനായി അയയ്ക്കുന്നതും മറ്റു ദർഘാസുകാർ 
Chalakudy. Divisional Forest Officer. 

- നൽകിയ നിരതദ്രവ്യം ലേലം പൂർത്തിയായശേഷം തിരിച്ചു 

നൽകുന്നതുമാണ്. 
ഫോറസ്റ്റ് വർക്കിംഗ് പ്ലാൻ ഡിവിഷൻ, പാലക്കാട് 5. ടെണ്ടർ ഫോറം ലേലദിവസം ഉച്ചക്ക് 1 മണിവരെ മാത്രമേ 

അപേക്ഷകർക്ക് നൽകുകയുള്ളു. 
ദർഘാസ്/ ലേല പരസ്യം 

- 6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ കൂടുതലാണെങ്കിൽ 
നമ്പർ 199 / 2009. 

2010 ജൂ ലൈ 15. 

ദർഘാസ്/ ലേല സംഖ്യയുടെ 50 ശതമാനം ( നിരതദ്രവ്യം 

ഉൾപ്പെടെ) ലേലദിവസംതന്നെ ഒടുക്കേണ്ടതാണ്. 
ഫോറസ്റ്റ് വർക്കിംഗ് പ്ലാൻ ഡിവിഷന്റെ കീഴിൽ ഉപയോ 

7. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള 
ഗിച്ചിരുന്ന KL8- D -623 മഹീന്ദ്ര ജീപ്പ് കേരള വനം വകുപ്പ് 

പൂർണ്ണ അ ധി കാരം ബന്ധ പ്പെട്ട ഉദ്യോഗ സ്ഥ നിൽ 
സി . സി .എഫ്. ( വികസനം), തിരുവനന്തപുരം അവർകളുടെ നിക്ഷിപ്തമായിരിക്കും. 
ഉത്തരവ് പ്രകാരം കണ്ടം ചെയ്ത് ദർഘാസ്/ ലേലത്തിൽ 

8. ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിക്കുന്ന തീയതിമുതൽ 
വിൽക്കു ന്ന തിന് വ്യക്തികളിൽ നിന്നോ സ്ഥാപന ങ്ങളിൽ 15 ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമപ്രകാര 
നിന്നോ ജീപ്പ് ഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും ഉള്ള മുള്ള നികുതികളും അടച്ച് വാഹനം നീക്കംചെയ്യേണ്ടതാണ്. 
വിലയ്ക്ക് സീലുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ഈ 

ടി 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതികളും 
ഓഫീസിൽ 2010 സെപ്റ്റം ബർ മാസം 6 -ാം തീയതി 

അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ദർഘാസുകാർ 

ആവശ്യപ്പെടുന്നപക്ഷം ബാക്കി സംഖ്യയും 18 ശതമാനം 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസുകൾ ലഭിക്കുന്നതും പൂരിപ്പിച്ച് 

പലിശയും ദിവസത്തിൽ 20 രൂപ തറവാടകയും വസൂലാക്കി 
സീലുവച്ച ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 2.30 മണി 

വാഹനം നീക്കംചെയ്യാൻ 15 ദിവസത്തെ അവധികൂടി 
വരെ മാത്രം സ്വീകരിക്കു ന്നതും അന്നേദിവസംഉച്ചയ്ക്ക് 

അനുവദിക്കുന്നതായിരിക്കും. അതിനുശേഷം അവധി 
3 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെ മാത്രം പങ്കെടുപ്പിച്ചു അനുവദിക്കുന്നതല്ല. 


3rd AUG 2010] 


FOREST DEPARTMENT 


395 


- (1) 


(2) 


- ( 3 ) 


9. മേൽപ്പറഞ്ഞ സമയപരിധിയ്ക്കുള്ളിൽ നീക്കം ചെയ്യാത്ത 

വാഹനം വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോ 
മുൻ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വിൽക്കുന്നതും 
മുൻലേലത്തുക സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതുമാണ്. ടി 
ലേലത്തിൽ സർക്കാരിലേക്ക്നഷ്ടം വരുകയാണെങ്കിൽ മുൻ 
ലേലക്കാരനിൽ നിന്നും നഷ്ടം ഈടാക്കുന്നതിനുള്ള 
നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ 

സർക്കാരിലേക്ക്മുതൽകൂട്ടുന്നതുമായിരിക്കും. 
10 . ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു ഒഴിവു ദിവസമായി 

വന്നാൽ അടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത സ്ഥലത്തും 
- സമയത്തുംദർഘാസുകൾ സ്വീകരിക്കുന്നതായിരിക്കും. 
11. ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനം ഏതെങ്കിലും 

കാരണവശാൽ ലേലത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് ബോധ്യ 
മാവുകയാണെങ്കിൽ അപ്രകാരം ചെയ്യുന്നതിനോ ലേലം പൂർണ്ണ 
മായി റദ്ദ് ചെയ്യുന്നതിനോഉള്ള അധികാരം ഫോറസ്റ്റ് വർക്കിംഗ് 
പ്ലാൻ ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 


4 . Pepper 
5 . Arecanut 
6 . White cotten 

fruit 
7 . Rubber 

Cardamom 


Cardamom 


2 . Minnampara 

- (35 acres) 
3 . Karimala 

| (50 acres) 
4 . Vazhakkundu 
(295 acres) 


1. Coffee 
2 . Pepper 

3 . Cardamom 
| 1 . Tea 


ഫോറസ്റ്റ് വർക്കിംഗ് പ്ലാൻ 

-- ( ഒപ്പ്) 
ഓഫീസറുടെ കാര്യാലയം, ഫോറസ്റ്റ് വർക്കിംഗ് പ്ലാൻ 
ഫോറസ്റ്റ് വർക്കിംഗ് പ്ലാൻ ഡിവിഷൻ, ഓഫീസർ. 
ഒലവക്കോട്, പാലക്കാട്. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


5 . Seetharkundu 

(15. 50 acres) 
Nelliyampathy 6 . Miraflores 

Estate 
(146 acres ) 


1. Coffee 
2 . Pepper 
3 . Cardamom 


EMD - Rs. 25, 000 . 


NEMMARA DIVISION 
TENDER/AUCTION SALE NOTICE 


No. C3- 4035/2010 . 

6th July 2010 . 
It is hereby notified for the information of the public 
that the Tender /Auction sale of right of collection and 
removal of usufructs from the resumed estates of 
Kollengode/Nelliyampathy Ranges shown in the appended 
schedule will be conducted by the Divisional Forest 
Officer, Nemmara or any other officer authorised by him . 
This tender/auction sale will be as per the sale conditions 
in the Notification No . C3 - 2482/ 2008 dated 
2 -6 - 2008 published in the Page No. 264 to 267 of the 
Kerala Government Gazette No. 26 and as per the general 
tender /auction sale conditions prevailing the Kerala Forest 
Department. 

The usufructs available in each estate shown in the 
schedule will be sold separately and all sorts of usufructs 
in each estate shown in the schedule will be sold 
collectively. 

If the date of auction declared to be a Public holiday / 
Harthal, the sale will be conducted on next working day at 
the same place and time. 


Cost of tender form — Rs. 400 + VAT for the Estate 
under Serial Number 1, 4, 6 and Rs. 150 + VAT for the 
other Estates. 

Last date and time for the supply of the tender 
form -- 2 -9 -2010 at 1 p. m . 

Last date and time for the receipt of the tender 
form - 2-9 -2010 at 3 p. m . 

Place, date and time of tender/auction - Divisional 
Forest Office , Nemmara on 2 -9 - 2010 at 3. 30 p . m .. 
- Period of contract - Upto 30 - 6 - 2011 from the 
agreement date . 


CONDITIONS 


SCHEDULE 


- 1 . The persons who intended to participate in tender/ 

auction should produce valid documents to prove 
their Identity before remitting the EMD . No person 
will be allowed to participate in tender /auction 
without the production of the Bank Guarantee / 
Solvency Certificate/Fixed Deposit Receipt pledged in 
favour of Divisional Forest Officer, Nemmara worth 
Rs. 1 lakh (Rupees One lakh only ) in the case of 
Poovamkadavu and Vazhakkundu estate and Rs. 25,000 
(Rupees Twenty five thosand only ) in the case of the 
remaining estates. The persons who intended to 
participate in the tender/auction should produce PAN 
Card received from Income Tax Department. No 
persons will be allowed to participate in the tender/ 
auction without producing of PAN Card . 


Name of 
Range 


Name of estate 

and extent 
( Approx . in acre ) 


Usufructs to 
be collected 


( 1 ) 


- ( 3) 


Kollengode - 


1 . Poovamkadavu 

(125 acres) 


1. Coffee 
2 . Coconut 
3 . Cashew nut 


3rd AUG 2010] 


FOREST DEPARTMENT 


396 


2. The tender should be submitted separately for each 

പട്ടിക 
estate in the sealed covers and the same shall be 

റെയിഞ്ചിന്റെ തോട്ടത്തിന്റെ പേരും തോട്ടത്തിൽ നിന്നും 
opened and decided immediately after the auction in 

പേര് 

ഉദ്ദേശ വിസ്തൃതിയും ശേഖരിക്കാവുന്ന 
the presence of the tenderers present. 

- (ഏക്കറിൽ) 

വിളകൾ 
3. The successful bidder should remit full sale value on 

കൊല്ലങ്കോട് 1. പൂവ്വാംകടവ് 1. കാപ്പി 
the auction day itself, if the sale value is below 25, 000 

(125 ഏക്കർ) 2. നാളികേരം 
for each estate and if the sale value exceeds this 
amount, the successful bidder should remit Rs. 25,000 

3. കശുവണ്ടി 
and 1/ 3rd of the exceeded sale value . The balance 

4. അടയ്ക്ക 
amount and other taxes should be remitted within 15 

5. കുരുമുളക് 
days from the date of confirmation and should 

6. പഞ്ഞിപൂള 
execute an agreement in Stamp Paper worth Rs. 100 

7. റബ്ബർ 
with Divisional Forest Officer, Nemmara regarding the 

2. മിന്നാംപാറ 

1. ഏലം 
collection of usufructs after furnishing the security 

(35 ഏക്കർ) 
deposit of 10 % of the bid amount in the Government 

3 . കരിമല 

1. ഏലം 
Treasury . 

( 50 ഏക്കർ) 
Valid post offer will be accepted after the tender / 

4. വാഴക്കുണ്ട് 1. കാപ്പി 
auction sale. 

(295 ഏക്കർ) 2. കുരുമുളക് 

3. ഏലം 
If no persons came forwarded to participate the 

5. സീതാർക്കുണ്ട് 1. തേയില 
tender/ auction sale on 2 - 9 - 2010 , the same will be 

( 15. 50 ഏക്കർ) 
conducted on 6- 9- 2010 , 8 - 9- 2010, 13 - 9- 2010 at the same 
place and time. 

നെല്ലിയാമ്പതി 1. മീരാഫ്ളോറസ് 1. കാപ്പി 

(146 ഏക്കർ) 2. കുരുമുളക് 
More deatils of sale conditions of tender /auction can 

3 . ഏലം 
be had from this office or Range Office, Nelliyampathy/ 
Kollengode during office hours. 

നിരതദ്രവ്യം രൂപ 25,000 . 
The sale notification will also be available in the 

- ദർഘാസ് ഫോറത്തിന്റെ വില - തോട്ടം നമ്പർ 1, 4, 6 
website www .keralaforest.org and www .fmiskerala .org of the എന്നിവയ്ക്ക് രൂപ 400 + മൂ . വ . നി., ബാക്കി തോട്ടങ്ങൾക്ക് 
Kerala Forest Department. 

രൂപ 150 + മൂ . വ . നി . 
- നെൻമാറ ഡിവിഷന്റെ കീഴിലു ളള കൊല്ലങ്കോട് - ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
നെല്ലിയാംപതി റെയിഞ്ചുകളിൽ വിവിധ കാലയളവുകളിൽ - സമയവും 2 - 9- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 
സർക്കാരിലേക്ക് ഏറ്റെടുത്തതും താഴെ പട്ടികയിൽ കാണിച്ചിരി 

- ദർഘാസ് ഫോറം സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
ക്കുന്നതുമായ തോട്ടങ്ങളിൽനിന്നും അതാത് തോട്ടങ്ങൾക്ക് 

സമയവും -- 2 - 9 - 2010 വൈകുന്നേരം 3 മണിവരെ. 
നേരെ കാണിച്ചതായ വിളകൾ 30 -6- 2011 വരെ ശേഖരിച്ച് നീക്കം 

- ടെണ്ടർ/ ലേല തീയ തിയും സ്ഥലവും - 2 - 9 - 2010 
ചെയ്യു ന്ന തിനുള്ള അവകാശം നെൻമാറ ഡിവിഷണൽ 

വൈകുന്നേരം 3. 30 മണിക്ക്, ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാര പ്പെടു ത്തുന്ന 

നെൻമാറ 
ഉദ്യോഗസ്ഥനോ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്തും 
സമയത്തുംവച്ച് ദർഘാസ്/ ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. - കരാർ കാലാവധി - ഉടമ്പടി തീയതിമുതൽ 30 - 6- 2011 വരെ. 
30 - 6 - 2009 - ലെ കേരള ഗവൺമെന്റ് ഗസറ്റ് നമ്പർ 26 - ൽ 264 

- നിബന്ധനകൾ 
മുതൽ 267 വരെ പേജുകളിലായി പ്രസിദ്ധീകരിച്ച ഡിവിഷണൽ 

-- 1. റീടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന വർ 
ഫോറസ്റ്റ് ഓഫീസർ, നെന്മാറയുടെ 2 -6- 2008- ലെ സി3-2482 /2008 

നിരതദ്രവ്യത്തോടൊപ്പം അവരുടെ ഐഡന്റിറ്റി തെളിയി 
പ്രകാരമുള്ള ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും വനംവകുപ്പിൽ 

ക്കുന്ന നിയ മാ നു സൃത രേഖ കളും പൂ വാം ക ട വ് , 
നില വിലുള്ള ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും വിധേയ 

വാഴക്കുണ്ട്, മീരാഫ്ളോറസ്എന്നീ തോട്ടങ്ങൾക്ക് 1 ലക്ഷം 
മായിട്ടായിരിക്കും ഈ ദർഘാസ്/ ലേലം നടത്തുന്നത്. 

( ഒരു ലക്ഷം) രൂപയുടെയും മറ്റ് തോട്ടങ്ങൾക്ക് 25, 000 
പട്ടികയിൽ കാണിച്ചിരിക്കുന്ന ഓരോ തോട്ടവും പ്രത്യേക രൂപയുടെയും ബാങ്ക് ഗ്യാരണ്ടി/ സോൾവൻസി സർട്ടി 
മായിട്ടാണ് ലേലം ചെയ്യുന്നത്. ഓരോ തോട്ടത്തിലെയും എല്ലാ 

ഫിക്കറ്റ്/ നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ 
വിളകളും ഒന്നിച്ചാണ് ലേലംചെയ്യുന്നത്. 

പേരിൽ പണയപ്പെടുത്തിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് 

രസീത് എന്നിവയിലേതെങ്കിലും ഹാജരാക്കേണ്ടതാണ്. ഇവ 
- ദർഘാസ്/ ലേല ദിവസം പൊതു അവധിയോ ഹർത്താലോ 

ഹാജരാക്കാത്തവരെ ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കു 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത വാൻ അനുവദിക്കുന്നതല്ല. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
സ്ഥലത്തും സമയത്തും വച്ച് ടി വിൽപ്പന നടത്തുന്നതാണ്. 

ഉദ്ദേ ശിക്കു ന്ന വർ ഇൻകംടാക്സ് ഡിപ്പാർട്ടുമെന്റിൽ 


3rd AUG. 2010] 


FOREST DEPARTMENT 


397 


നിരതദ്രവ്യം 


| ക്രമ പ്രവർത്തിയുടെ പേരും 
നമ്പർ ഉദ്ദേശ അടങ്കൽതുകയും 


രൂപ 


17 , 150 


കാഞ്ഞങ്ങാട് റെയിഞ്ചിലെ മരുതോം 
സെക്ഷനിലെ മരുതോം ശിവഗിരിയിൽ 
സോളിംഗ് അഭിവൃദ്ധിപ്പെടുത്തുന്ന 
പ്രവർത്തി - രൂപ 6, 86,000 
കാഞ്ഞങ്ങാട് റെയിഞ്ചിലെ ഭീമനടി 
സെക്ഷനിലെ പന്നിത്തടം വണ്ണാരംകടവ് 
സോളിംഗ് അഭിവൃദ്ധിപ്പെടുത്തുന്ന 
പ്രവർത്തി- രൂപ 4,71,000 


2 


11,775 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ നമ്പർ 
- 1- ന് രൂപ 1,372 + വാറ്റ്, ക്രമനമ്പർ 2- ന് രൂപ 942 + വാറ്റ്. 


കാലാവധി 3 മാസം. 


നിന്നുമുള്ള പാൻ കാർഡ് നിർബ ന്ധ മായും കൊണ്ടു 
വരേണ്ടതാണ്. പാൻകാർഡ് ഇല്ലാത്തവരെ ലേലത്തിൽ 

പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 
2. ദർഘാസുകൾ ഓരോ തോട്ടത്തിനും പ്രത്യേകമായി സമർപ്പി 

ക്കേണ്ടതാണ്. ആയത് ലേലം കഴിഞ്ഞാലുടൻ ഹാജരായ 
ദർഘാ സു കാ രുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും 

നിശ്ചയിക്കുന്നതുമാണ്. 
3. ദർഘാസ്/ ലേലത്തിൽ വിജയിക്കുന്നയാൾ ദർഘാസ്/ ലേല 

തുക ഓരോ തോട്ടത്തിനും 25 ,000 രൂപയിൽ കുറഞ്ഞാൽ 
മുഴുവൻ സംഖ്യയും കൂടിയാൽ 25 ,000 രൂപയും കൂടിയ 
തുകയുടെ 1/3 ഭാഗവും ദർഘാസ്/ ലേലം കഴിഞ്ഞാലുടൻ 
ഒടുക്കേ ണ്ട താണ്. ബാക്കി സംഖ്യയും നികുതികളും 
ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് 
അയയ്ക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ഒടുക്കി 
ടെണ്ടർ / ലേലത്തുകയുടെ 10 ശ ത മാ നം സംഖ്യ 
ഏതെങ്കിലും സർക്കാർ ഖജനാവിൽ ഒടുക്കി വിളശേഖരണം 
സംബന്ധിച്ച് ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ നെന്മാറയു 
മായി 100 രൂപ മുദ്രപത്രത്തിൽ കരാർ വയ്ക്കേണ്ടതാണ്. 
ദർഘാസ്/ ലേലശേഷം നിയ മാ നു സൃതമായ പോസ്റ്റ് 
ഓഫറുകൾ ഏതെങ്കിലും ലഭ്യമാവുകയാണെങ്കിൽ ആയത് 
പരിഗണിക്കുന്നതാണ്. 

2 - 9 -2010 - ന് ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കാൻ ആരും 
തന്നെമുന്നോട്ട് വരാത്ത പക്ഷം മേപ്പടി ദർഘാസ്/ ലേലം 
6 - 9 - 2010 , 8 - 9 - 2010 , 13 - 9 - 2010 എന്നീ തീയതികളിൽ നിശ്ചിത 
സ്ഥലത്തും സമയത്തുംവച്ച് നടത്തുന്നതായിരിക്കും. 

ലേലം സംബന്ധിച്ച വിശദമായ ലേല വ്യവസ്ഥകൾ ഈ 
ഓഫീസിൽ നിന്നോ റെയി ബാ ഫീസ് കൊല്ലം കോട് 
നെല്ലി യാം പതി എന്നി വി ട ങ്ങ ളിൽ നിന്നോ ഓഫീസ് 
സമയങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 

കേരള വനംവകുപ്പിന്റെ വെബ്സൈറ്റ് വിലാസങ്ങളായ 
www .keralaforest.org . www .fmiskerala . org 20mljoleno 
വിശദമായ ലേല വ്യവസ്ഥകൾ ലഭ്യമായിരിക്കും. 

( Sd.) 
Divisional Forest Office , Divisional Forest Officer. 
Nemmara . 

( For and on behalf of the 
Governor of Kerala ) 


ദർഘാസ് ഫോറങ്ങളും മറ്റും ദർഘാസ് ദിവസം ( 12 - 8 - 2010) 
പകൽ ഒരു മണി വരെ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
കണ്ണൂരിൽ നിന്നും ലഭിക്കുന്നതാണ്. നിരതദ്രവ്യം ഏതെങ്കിലും 
ഒരു ദേശസാൽകൃത ബാങ്കിൽനിന്നും കണ്ണൂർ ഡിവിഷണൽ 

ഫോറസ്റ്റ്ഓഫീസർ, കണ്ണൂർ- 12 എന്ന വിലാസത്തിൽ മാറ്റത്തെക്ക 
- വണ്ണം ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ 

ണ്ടതാണ്. ഓരോ ദർഘാസ് പ്രമാണത്തോടുംകൂടി 50 രൂപ 
മുദ്ര പ ത ത്തിൽ പാ ഥ മിക ഉടമ്പടി ഉണ്ടാ യി രി ക്ക ണം . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള 
പൂർണ്ണ അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂരിൽ 
നിക്ഷിപ്തമായിരിക്കും. 


- കേരള പൊതുമരാമത്ത് വകുപ്പിന്റെയും കേരള വനം 
വകുപ്പിന്റെയും ദർഘാസുകളെ സംബന്ധിച്ച മറ്റെല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധ ക മാ ണ് . കൂടു തൽ വി വ ര ങ്ങ ൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാ 
വുന്നതാണ്. 12- 8- 2010 - ന് പൊതു അവധിയായി വരികയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും 
സമയത്തും വച്ച് ടെണ്ടർ നടത്തുന്നതായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ ഏതെങ്കിലും പ്രവർത്തികളുടെ ദർഘാസുകൾ 
അന്നേദിവസം നടക്കാതെ വന്നാൽ പ്രസ്തുത പ്രവൃത്തികളുടെ 
ദർഘാസുകൾ 19 - 8 - 2010 -ാം തീയതി പകൽ 3 മണിവരെ 
സ്വീക രി ക്കു ന്നതും 3 .30 - ന് ഹാജരുള്ള കരാറു കാ രുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. 


കണ്ണൂർ ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ കെ . ജി .-5979 / 2010 . 


2010 ജൂ 


ലൈ1. 


മേൽപ്പറഞ്ഞ അടങ്കൽതുക ഉദ്ദേശം മാത്രമാണ്. യഥാർത്ഥ 
സംഖ്യ ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഫണ്ടിന്റെ 
ലഭ്യതയനുസരിച്ച് പ്രവൃത്തികൾ പരിമിതപ്പെടുത്തുന്നതാണ്. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടികണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ള 
വിവിധ റെയിഞ്ചുകളിലെ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കേരള 

പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
ഓരോ പ്രവൃത്തിക്കും പ്രത്യേകം പ്രത്യേകമായി പേരെഴുതി 
മുദ്രവച്ച ദർഘാസുകൾ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ 12 - 8 - 2010 -ാം തീയതി വൈകുന്നേരം 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 3.30 - ന് കണ്ണൂർ 
ഡിവിഷണൽ ഫോറസ്റ്റോഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽദർഘാസുകൾതുറക്കുന്നതുമാകുന്നു . 


on e 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
കണ്ണൂർ. 


( ഒപ്പ്) 
- ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസർ. 


